Government of Kerala 
കേരള സർക്കാർ 

2010 


| Reg . No. രജി. നമ്പർ 
KL/ TV ( N )/12/ 2009 - 2011 


:: 


KERALA 


KOMENTO 

ഭ 


2 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LV 


| 


No. 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ് 


25th May 2010 

2010 മേയ് 25 
4th Jyaishta 1932 
- 1932 ജ്യേഷ്ഠം 4 


വാല്യം 55 


നമ്പർ 


PART III 
Notifications by Heads of Departments 

Agriculture Department 


പുനർ ദർഘാസ്/ ലേല പരസ്യം 


നമ്പർ സി . 87 / 2010 . 


2010 ഏപ്രിൽ 19. 


-മുണ്ടരി വിത്ത് കൃഷിത്തോട്ടത്തിൽ വിളവെടുത്ത 
ഏകദേശം 2500 (രണ്ടായിരത്തി അഞ്ഞൂറ്) കിലോഗ്രാം 
താണ്ടാടുകൂടിയ ഉണങ്ങിയ അടയ് ക്ക ടെണ്ടർ / ലേല 
അടിസ്ഥാനത്തിൽ വിൽപ്പന നടത്തുന്നതിന് തീരുമാനിച്ചിരിക്കുന്നു. 
ഉദ്ദേശ അടങ്കൽ തുക രൂപ 80,000 . 


നിബന്ധനകൾ 


1. ടെണ്ടർ ഫോമുകൾ 9 - 6 - 2010 - ന് പകൽ 1 മണിവരെ 

വില്പന നടത്തുന്നതും പൂരിപ്പിച്ച ടെണ്ടർ ഫോമുകൾ 
അന്നുതന്ന 3 മണിക്ക് മുമ്പായി തിരികെ 
സമർപ്പിക്കേണ്ടതുമാണ്. അന്നുതന്നെ 3.30 - ന് നടക്കുന്ന 
ലേലത്തിനുശേഷം കൃഷി ഡെപ്യൂട്ടി ഡയറക്ടറുടെയോ 
അദ്ദേഹം അധികാരപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥന്റെയോ 

സാന്നിദ്ധ്യത്തിൽ ടെണ്ടർ തുറന്ന് പരിശോധിക്കുന്നതാണ്. 
2. നിരതദ്രവ്യമായി 2,000 (രണ്ടായിരം) രൂപ 9 - 6- 2010 - ന് 

3 മണിക്ക് മുമ്പായി അടയ്ക്കേണ്ടതാണ്. 
3. ടെണ്ടർ ഫോമിന്റെ വില രൂപ 400 + വില്പന നികുതി 
ആയിരിക്കും. തപാലിൽ ടെണ്ടർ ഫോമുകൾ 
ആവശ്യമുള്ളവർ 500 രൂപ ഡെപ്യൂട്ടി ഡയറക്ടറുടെ 
പേരിൽ മണി ഓർഡർ അയയ്ക്കേണ്ടതാണ്. തപാലിൽ 
ഉണ്ടാകുന്ന കാലതാമസത്തിന് ഈ ഓഫീസ് ഉത്തരവാദി 
ആയിരിക്കുകയില്ല . 


4 . ടെണ്ടർ ഫോമുകൾ ഡപട്ടി ഡയറക്ടർ, 
വിത്തുകൃഷിത്തോട്ടം,മുണ്ടേരി പി . ഒ., മലപ്പുറം ജില്ല , 
പിൻ- 679 334 എന്ന വിലാസത്തിൽ സമർപ്പിക്കേണ്ടതും 
ക വറിന് പുറത്ത് “ സി . 87 / 2010 പ്രകാരമുള്ള 
തൊ ണ്ടോടുകൂടിയ ഉണങ്ങിയ അട യ് ക്ക യ് ക്കു ള്ള 
ടെണ്ടർ എന്ന് നാമകരണം ചെയ്യേണ്ടതുമാണ്. 
ഏറ്റവും കൂടുതൽ നിരക്ക് വാഗ്ദാനം ചെയ്യുന്ന 
വ്യക്തിയുടെ പേരിൽ ടെണ്ടർ/ ലേലം ഉറപ്പിക്കുന്നതും 
മൊത്തം സംഖ്യയുടെ 1/3 (മൂന്നിൽ ഒരു ഭാഗം) 
അന്നുതന്നെ ഓഫീസിൽ അടവാക്കേണ്ടതുമാണ്. 
മലപ്പുറം പിൻ സിപ്പൽ കൃഷി ഓഫീസറുടെ 
അംഗീകാരത്തിന് വിധേയമായി ഉറപ്പിക്കുന്ന ടെണ്ടർ 
ലേലം അംഗീകാരം ലഭിച്ചതായി അറിയിപ്പ് ലഭിച്ച് 
7 ദിവസത്തിനുള്ളിൽ മുഴുവൻ സംഖ്യയും അടച്ച് 
അടയ്ക്കു സ്വന്തം ചെലവിലും ഉത്തരവാദിത്വത്തിലും 
നീക്കം ചെയ്യേണ്ടതുമാണ്. 
ടെണ്ടർ ഫോറത്തോടൊപ്പം 50 രൂപ മുദ്രപത്രത്തിൽ 
പാഥമിക കരാർ ഉള്ളടക്കം ചെയ്യേണ്ടതാണ്. 
അല്ലാത്തപക്ഷം ടെണ്ടർ ഫോമുകൾ നിരുപാധികം 
നിരസിക്കുന്നതായിരിക്കും. 
ടെണ്ടറിൽ ഒരു കിലോഗ്രാം കൊണ്ടോടുകൂടിയ 
ഉണങ്ങിയ അടയ്ക്കയുടെ വില അക്കത്തിലും 

അക്ഷരത്തിലും രേഖപ്പെടുത്തേണ്ടതാണ്. 
8. ടെണ്ടർ / ലേലം ഒറ്റയ്ക്കോ കൂട്ടായോ റദ്ദാക്കുവാനോ 
നിരസിക്കുവാനോ ഉള്ള അധികാരം ഫാം ഡെപ്യൂട്ടി 
ഡയറക്ടറിൽ നിക്ഷിപ്തമായിരിക്കും. 


1 . 


25th JULY 2010). 


AGRICULTURE DEPARTMENT 


- ലഘു ദർഘാസ്/ ലേലപ്പരസ്യം 


9 . നിലവിലുള്ള സർക്കാർ ടെണ്ടർ/ ലേല വ്യവസ്ഥകൾ 

ഈ ടെണ്ടർ / ലേലത്തിനും ബാധകമായിരിക്കും. 
10 . ടെണ്ടർ / ലേല ദിവസം സർക്കാർ അവധി 

പ്രഖ്യാപിക്കുന്നപക്ഷം തൊട്ടടുത്ത പ്രവർത്തി ദിവസം 
ടെണ്ടർ/ ലേലം നടത്തുന്നതായിരിക്കും. 


നമ്പർ ഡി . 263 / 2010. 

2010 മേയ് 3. 
- ജില്ലാ കൃഷിത്തോട്ടം, കൂത്താളി, പെരുവണ്ണാമൂഴി ഫാമിൽ 
നിന്നും വിളവെടുപ്പിൽ ലഭിച്ചേക്കാവുന്ന 8500 എണ്ണം 
നാളികേരം താഴെ കൊടുത്തിട്ടുള്ള നിബന്ധനകൾക്ക് 
വിധേയമായി വിൽപ്പന നടത്തുന്നതിന് മുദ്രവച്ച ടെണ്ടറുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 

നിബന്ധനകൾ 


വിത്ത് കൃഷിത്തോട്ടം, 
മുണ്ടേരി, മലപ്പുറം. 


- ( ഒപ്പ്) 
ഡെപ്യൂട്ടി ഡയറക്ടർ. 


ടെണ്ടർ പരസ്യം 


നമ്പർ എസ്.എസ്.എഫ്. 16 / 2010 - 11. 

2010 മേയ് 3. 
- പേരാമ്പ്ര സ്റ്റേറ്റ് സീഡ് ഫാമിൽ നിന്നും വിളവെടുത്ത 
താഴെ ചേർക്കുന്ന നാളികേരം താഴെ പറയുന്ന നിബന്ധനകൾക്ക് 
വിധേയമായി വിൽപ്പന നടത്തുന്നതിന് മുദ്രവച്ച ടെണ്ടറുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 

- നാളികേരത്തിന്റെ വിവരണം 
നാളികേരം (ഒന്നാംതരം) - 6162 എണ്ണം 
നാളികേരം (രണ്ടാംതരം) 3247 എണ്ണം 


നിബന്ധനകൾ 


- 1/ 


1. ടെണ്ടർ ഫോറം 400 രൂപ ( നികുതി പുറമെ) ഫാം 
ഓഫീസിൽ നിന്നും 3 - 6 - 2010 - ന് വൈകിട്ട് 

5 മണിവരെ ലഭിക്കുന്നതാണ്. 
2. പൂരിപ്പിച്ച ടെണ്ടർ 1,000 രൂപ നിരത ദ്രവ്യത്തോടൊപ്പം 
കൃഷി ഓഫീസർ, സ്റ്റേറ്റ് സീഡ്ഫാം, പേരാമ്പ് എന്ന 
വിലാസത്തിൽ 4 - 6 - 2010 - ന് രാവിലെ 1 മണിവരെ ഫാം 
ഓഫീസിൽ സ്വീകരിക്കുന്നതാണ്. കവറിനുപുറത്ത് 
“ നാളികേരം വിൽപനയ്ക്കുള്ള ടെണ്ടർ എന്ന് 
എഴുതിയിരിക്കണം. 
3 . ടെണ്ടറിൽ പങ്കെടുക്കുന്നവരെല്ലാംതന്നെ ടെണ്ടർ 

ഫോറത്തിലുള്ള എഗ്രിമെന്റ് 50 രൂപ മുദ്രപത്രത്തിൽ 
തയ്യാറാക്കി ടെണ്ടറിനോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. 
4. 4 - 6- 2010 - ന് (വെള്ളിയാഴ്ച ) കൃത്യം 3 മണിക്ക് ടെണ്ടർ 

സമർപ്പിച്ച വരെ ഉൾപ്പെടുത്തി പരസ്യലേലം 
നടത്തുന്നതും അതിനുശേഷം ടെണ്ടർ തുറക്കുന്നതും 
ടെണ്ടറിലോ ലേലത്തിലോ ഉള്ള ഏറ്റവും കൂടിയ നിരക്ക് 
തൃപ്തികരമെങ്കിൽ മേലധികാരികളുടെ അംഗീകാരത്തിന് 
വിധേയമായി താല്ക്കാലികമായി സ്ഥിരപ്പെടുത്തുന്നതും 
മറ്റുള്ളവരുടെ നിരതദ്രവ്യം അപ്പോൾത്തന്നെ തിരികെ 
നൽകുന്നതുമാണ്. 
5 . ടെണ്ടറിൽ 1000 നാളികേരത്തിന്റെ വില എത്രയെന്ന് 

അക്ഷരത്തിലും അക്കത്തിലും എഴുതേണ്ടതാണ്. 
6. ടെണ്ടർ / ലേലം കൊണ്ടയാൾ മൊത്തം വിലയുടെ 

- ഭാഗം തുക അപ്പോൾത്തന്നെ അടയ്ക്കേണ്ടതും 
ബാക്കി തുക ടെണ്ടർ / ലേലം അംഗീകരിച്ചതായി 
അറിയിപ്പ് കിട്ടി 7 ദിവസത്തിനകം ഓഫീസിൽ അടച്ച് 
നാളികേരം സ്വന്തം ചെലവിൽ നീക്കം ചെയ്യേണ്ടതുമാണ്. 
നാളികേരം തെരഞ്ഞെടുക്കുവാൻ യാതൊരു 
കാരണവശാലും അനുവദിക്കുന്നതല്ല . 
-- സർക്കാരിന്റെ ടെണ്ടർ / ലേല വ്യവസ്ഥകൾ എല്ലാം 
ഇതിനും ബാധകമാണ്. കൂടുതൽ വിവരങ്ങൾ 
പ്രവർത്തി സമയങ്ങളിൽ ഫാം ആഫീസിൽ നിന്നും 
അറിയാവുന്നതാണ്. 


1. ടെണ്ടർ ഫോറം 400 രൂപ ( നികുതി പുറമെ) ഫാം 
ഓഫീസിൽ നിന്നും 2 - 6 -2010 - ന് വൈകിട്ട് 3 മണിവരെ 
ലഭിക്കുന്നതാണ്. 
2 . പൂരിപ്പിച്ച ടെണ്ടർ 1,000 രൂപ നിരത ദ്രവ്യത്തോടൊപ്പം 
സൂപ്രണ്ട്, ജില്ലാ കൃഷിത്തോട്ടം, കൂത്താളി പി . ഒ ., 
പെരുവണ്ണാമൂഴി എന്ന വിലാസത്തിൽ 3 -6 - 2010 ഉച്ചയ്ക്ക് 
12 മണിവരെ ഫാം ഓഫീസിൽ സ്വീകരിക്കുന്നതാണ്. 
ടെണ്ടർ സമർപ്പിക്കുന്ന കവറിന് പുറത്ത് “ നാളികേരം 
വില്പനയ്ക്കുള്ള ടെണ്ടർ എന്ന് എഴുതിയിരിക്കണം. 
നിരതദ്രവ്യം ഫാം സൂപ്രണ്ടിന്റെ പേരിൽ പേരാമ്പ്രയിൽ 
മാറാവുന്ന ഡിമാന്റ് ഡാഫ്റ്റായി മാത്രമേ 

സ്വീകരിക്കുകയുള്ളൂ. 
3 . ടെണ്ടറിൽ പങ്കെടുക്കുന്ന കക്ഷികൾ എല്ലാവരും തന്നെ 
50 രൂപ മുദ്രപത്രത്തിൽ ടെണ്ടർ ഫോറത്തിന്റെ 8 -ാം 
പേജിൽ പറഞ്ഞിരിക്കുന്ന എഗ്രിമെന്റ് ടൈപ്പ് ചെയ്ത് 
ഒപ്പിട്ടുതരേണ്ടതാണ്. എഗ്രിമെന്റ് ഇല്ലാത്ത ടെണ്ടറുകൾ 
യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല. 
4 . 3 - 6 - 2010 കൃത്യം 3 മണിക്ക് ടെണ്ടർ സമർപ്പിച്ചവരെ 
ഉൾ പ്പെടുത്തി പരസ്യലേലം നടത്തുന്നതും 
അതിനുശേഷം ടെണ്ടർ തുറക്കുന്നതും ടെണ്ടറിലോ/ 
ലേലത്തിലോ ഏറ്റവും കൂടിയ നിരക്ക് തൃപ്തികരമെങ്കിൽ 
മേലധികാരികളുടെ അംഗീകാരത്തിന് വിധേയമായി 
താല്ക്കാലികമായി സ്ഥിരപ്പെടുത്തുന്നതും മറ്റുള്ളവരുടെ 
നിര ത ദ വ്യം അപ്പോൾത്തന്നെ തിരികെ 
നൽകുന്നതുമാണ്. 
5. ടെണ്ടറിൽ 1000 നാളികേരത്തിന്റെ വില എത്രയെന്ന് 

അക്ഷരത്തിലും അക്കത്തിലും എഴുതിയിരിക്കണം. 
6 . ടെണ്ടർ/ ലേലം കൊണ്ടയാൾ മൊത്തം വിലയുടെ 
3 / 1 ഭാഗം തുക അപ്പോൾത്തന്നെ അടയ്ക്കേണ്ടതും 
ബാക്കി തുക ടെണ്ടർ/ ലേലം അംഗീകരിച്ചതായി 
അറിയിപ്പ് കിട്ടി 7 ദിവസത്തിനകം അടച്ച് നാളികേരം 
സ്വന്തം ചെലവിൽ ഫാമിൽ നിന്നും തൊണ്ടോടുകൂടി 
നീക്കം ചെയ്യേണ്ടതുമാണ്. നാളികേരം 
തെരഞ്ഞെടുക്കുവാൻ യാതൊരു കാരണവശാലും 
അനുവദിക്കുന്നതല്ല. 
7. സർക്കാരിന്റെ ടെണ്ടർ/ ലേല വ്യവസ്ഥകളെല്ലാംതന്നെ 
ഇതിനും ബാധകമാണ്. ടെണ്ടർ ദിവസം പൊതു 
അവധിയായി പ്രഖ്യാപിക്കുകയാണെങ്കിൽ തൊട്ടടുത്ത 
പ്രവർത്തി ദിവസം ഇതേ സമയത്തും വ്യവസ്ഥയിലും 

ടെണ്ടർ/ ലേലം നടത്തുന്നതാണ്. 
8. ടെണ്ടർ മാറ്റിവയ്ക്കുന്നതിനും നിർത്തലാക്കുന്നതി 
നുമുള്ള പൂർണ്ണ അധികാരം ഫാം സൂപ്രണ്ടിൽ 
നിക്ഷിപ്തമായിരിക്കും 
കൂടുതൽ വിവരങ്ങൾ പ്രവർത്തി ദിവസങ്ങളിൽ ഫാം 
ഓഫീസിൽ നിന്നും അറിയാവുന്നതാണ്. 
ജില്ലാ കൃഷിത്തോട്ടം, 
കൂത്താളി, 

( ഒപ്പ്) 
പെരുവണ്ണാമൂഴി. 

സൂപ്രണ്ട്. 


സ്റ്റേറ്റ് സീഡ് ഫാം , 
പേരാമ്പ . 


- ( ഒപ്പ്) 


അഗ്രിക്കൾച്ചറൽ ഓഫീസർ. 


